O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 04 
Tuesday , 04th January 2022 


1197 ധനു 20 


1943 പൌഷം 14 


20th Dhanu 1197 


14th Pousha 1943 


വാല്യം 11 


നമ്പർ 


1 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


284 


KERALA GAZETTE 


Part III 


Pathanamthitta District 


Ranni Taluk 


NOTICE 


നമ്പർ : A3-6557 / 2021 


14-12-2021 


റാന്നി താലൂക്കിൽ ചേത്തലയ്ക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജേക്കബ് കെ കെ ഈട്ടിക്കൽ വീട് 
ഇടമൺ പി ഒ റാന്നി പത്തനംതിട്ട എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചേത്തലയ്ക്കൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ ശാന്തമ്മ പി ജി , ഈട്ടിക്കൽ വീട് ഇടമൺ 
പി ഒ റാന്നി പത്തനംതിട്ട , ബോധിപ്പിച്ച അപേക്ഷ ചേത്തയ്ക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-02-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശാന്തമ്മ പി ജി 


ഭാര്യ 


49 


2 


അനുമോൾ ഇ എം 


മകൾ 


32 


3 


അജിമോൻ ഇ എം 


മകൻ 


30 


നമ്പർ : A3-7499 / 2021 


14-12-2021 


റാന്നി താലൂക്കിൽ അയിരൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ദാസ് തോമസ് വേലംപറമ്പിൽ വീട് 
വെള്ളിയറ അയിരൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി അയിരൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ലീലാമ്മ തോമസ് , വേലംപറമ്പിൽ വീട് വെള്ളിയറ അയിരൂ 
ർ , ബോധിപ്പിച്ച അപേക്ഷ അയിരൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ലീലാമ്മ തോമസ് 


ഭാര്യ 


67 


2 


ഷൻ തോമസ് 


മകൻ 


41 


3 


ഷജു തോമസ് 


മകൻ 


37 


4 


ഷറിൻ തോമസ് 


മകൻ 


32 


നമ്പർ : A3-7520 / 2021 


15-12-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


285 


Revenue Department 


04th January 2022 


റാന്നി താലൂക്കിൽ ചെറുകോൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തുളസീഭായ് മേപ്പാട്ടുതറയിൽ 
ചെറുകോൽ പി ഒ റാന്നി 

എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെറുകോൽ വില്ലേജിൽ പരേതയുടെ മകൻ സന്തോഷ് കുമാർ ജി പണിക്കർ , 
മേപ്പാട്ടുതറയിൽ ചെറുകോൽ പി ഒ റാന്നി , ബോധിപ്പിച്ച അപേക്ഷ ചെറുകോൽ വില്ലേജ് ഓഫീസർ മുഖാന്തിര 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-03-2016 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഗീത ജി പണിക്കർ 


മകൾ 


45 


2 


ശ്രീകുമാർ ജി പണിക്കർ 


മകൻ 


42 


3 


സന്തോഷ് കുമാർ ജി പണിക്കർ 


| മകൻ 


41 


നമ്പർ : A3-7551 / 2021 


15-12-2021 


റാന്നി താലൂക്കിൽ ചേത്തലയ്ക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ 

ിച്ചുപോയ വി വി ഗോപിനാഥൻ നായർ 
വടക്കയിൽ വീട് വെച്ചൂച്ചിറ പി ഒ ചേത്തലയ്ക്കൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായ 
1 . അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചേത്തലയ്ക്കൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ ബീന , വടക്കയിൽ വീട് വെച്ചൂച്ചിറ പി ഒ 
ചേത്തയ്ക്കൽ , ബോധിപ്പിച്ച അപേക്ഷ ചേത്തയ്ക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-12-2007 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 

പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ബീന 


ഭാര്യ 


56 


2 


വൈശാഖ് ജി നായർ 


മകൻ 


33 


3 


ജിഷ് ജി നായർ 


മകൻ 


31 


4 


ഗോപിക ഗോപിനാഥ് 


മകൾ 


25 


നമ്പർ : A3-75562021 


15-12-2021 


റാന്നി താലൂക്കിൽ അയിരൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റോബി ജോസഫ് സാം പാറോലിൽ വീട 
അയിരൂർ സൗത്ത് പി ഒ അയിരൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അയിരൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ലീന വറുഗീസ് , പാറോലിൽ വീട് അയിരൂർ 
സൗത്ത് പി ഒ അയിരൂർ , ബോധിപ്പിച്ച അപേക്ഷ അയിരൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മൈനർ താഴെയുള്ള 
ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


286 


KERALA GAZETTE 


Part III 


ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ലീന വറുഗീസ് 


ഭാര്യ 


43 


2 


റിവിയ സാറ ജോസഫ് 


മകൾ 


19 


3 


റിവാൻ ജോസഫ് സാം 


മകൻ 


11 


നമ്പർ : A3-7753 / 2021 


16-12-2021 


അ 


റാന്നി താലൂക്കിൽ കൊല്ലമുള വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബേബി ടി കെ കൊച്ചു തണ്ണിപ്പുരക്കൽ 
അരയാഞ്ഞിലിമൺ കൊല്ലമുള എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൊല്ലമുള വില്ലേജിൽ പരേതൻറെ ഭാര്യ ലൈസാമ്മ ജോർജ് , കൊച്ചു 
തണ്ണിപ്പുരക്കൽ അരയാഞ്ഞിലിമൺ കൊല്ലമുള , ബോധിപ്പിച്ച അപേക്ഷ കൊല്ലമുള വില്ലേജ് ഓഫീസർ 

മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 29-10-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ലൈസാമ്മ ജോർജ് 


ഭാര്യ 


51 


2 


ലെബി ബേബി 


മകൾ 


29 


3 


അൻസു ബേബി 


മകൾ 


24 


നമ്പർ : A3-7700 / 2021 


16-12-2021 


റാന്നി താലൂക്കിൽ പഴവങ്ങാടിക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വാസുക്കുട്ടൻ ടി കെ തെക്കേച്ചെരുവി 
ൽ മന്ദമരുതി പഴവങ്ങാടി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പഴവങ്ങാടിക്കര വില്ലേജിൽ പരേതൻറെ ഭാര്യ രാധാമണി , തെക്കേച്ചെരുവിൽ 
മന്ദമരുതി പഴവങ്ങാടി , ബോധിപ്പിച്ച അപേക്ഷ പഴവങ്ങാടിക്കര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-01-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| രാധാമണി 


ഭാര്യ 


57 


2 


ബിനു 


മകൻ 


36 


3 


| സുനിൽ 


മകൻ 


34 


4 


സുബീഷ് 


| മകൻ 


31 


5 


സുനിത 


മകൾ 


29 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


287 


Revenue Department 


04th January 2022 


6 


| ബിന്ദു 


മകൾ 


37 


നമ്പർ : A3-7783 / 2021 


17-12-2021 


അനന്തരാവകാശ 


റാന്നി താലൂക്കിൽ റാന്നി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വി എ എബ്രഹാം കിഴക്കെവെട്ടിമൂട്ടിൽ റാന് 
നി പത്തനംതിട്ട എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി റാന്നി വില്ലേജിൽ പരേതൻറെ ഭാര്യ ആലീസ് കുട്ടി എബ്രഹാം , കിഴക്കെവെട്ടിമൂട്ടിൽ റാന്നി പത്തനംതിട് 
s , ബോധിപ്പിച്ച അപേക്ഷ റാന്നി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-11-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


70 


2 


ആലീസ് കുട്ടി എബ്രഹാം 
സ്മിത എബ്രഹാം 
ജോയൽ എബ്രഹാം 


മകൾ 


47 


3 


മകൻ 


36 


നമ്പർ : A3-7940 / 2021 


23-12-2021 


റാന്നി താലൂക്കിൽ പഴവങ്ങാടിക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വി ജി ബോസ്സ് വലിയപറമ്പിൽ വീട് 
അടിച്ചിപുഴ പി ഒ റാന്നി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാ 
ശ സർട്ടിഫിക്കറ്റിനായി പഴവങ്ങാടിക്കര വില്ലേജിൽ പരേതൻറെ മകൻ ബൈസൽ ബോസ് , വലിയപറമ്പിൽ വീട് 
അടിച്ചിപുഴ പി ഒ റാന്നി , ബോധിപ്പിച്ച അപേക്ഷ പഴവങ്ങാടിക്കര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 02-12-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


25 


| ബോസ്സിനി ബോസ് 
| ജ്യോതി ബോസ് 


2 


ഭാര്യ 


50 


3 


ബൈസൽ ബോസ് 


മകൻ 


27 


നമ്പർ : A3-7965 / 2021 


23-12-2021 


റാന്നി താലൂക്കിൽ ചെറുകോൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പ്രസാദ് നായർ എം സി മേപ്രത്ത് വീട് 
വയലത്തല പി ഒ ചെറുകോൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെറുകോൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ ശ്രീലേഖ പ്രസാദ് , മേപ്രത്ത് വീട് 
വയലത്തല പി ഒ ചെറുകോൽ , ബോധിപ്പിച്ച അപേക്ഷ ചെറുകോൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-11-2021 -ൽ മരണപ്പെട്ടതായും 


അവകാശ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


288 


KERALA GAZETTE 


Part III 


പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മൈനർ 
താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 . 


| ശ്രീലേഖ പ്രസാദ് 


ഭാര്യ 


45 


2 


| ഗീതു പ്രസാദ് 


| മകൾ 


20 


3 


ഗംഗാ പ്രസാദ് 


മകൾ 


| | 


13 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


289 


Revenue Department 


04th January 2022 


തിരുത്തൽ പരസ്യം 


നമ്പർ എ 3-6417 / 2021 


2021 ഡിസംബർ 17 


16.11.2021 - ലെ കേരള ഗസ്റ്റ് നമ്പർ 45 ( വാല്യം 10 , പാർട്ട് II } കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 
12103 - ൽ നമ്പർ എ 3-647 / 2021 ആയി പ്രസിദ്ധീകരിച്ച പരസ്യത്തിൽ 

ജെ മാത്യു എന്നയാളുടെ മരണ തീയതി 
" 03.07.2018 ' എന്നുള്ളത് '30 .07.2018 " എന്നു തിരുത്തി വായിക്കേണ്ടതാണ് . 


ഈ 


തഹസീൽദാർ , 


റാന്നി . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date 2022.01.04 03:11:13 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


